PART IV 
Private Advertisements and Miscellaneous Notifications 


കളമശ്ശേരി നഗരസഭ 

വിജ്ഞാപനം 


( ബി) നിശ്ചയിച്ചിരിക്കുന്ന അടിസ്ഥാന നിരക്കുകൾ 
1. വീട്ടാവശ്യത്തിനുള്ള 

കെട്ടിടങ്ങൾ 


ആദ്യവർഷം : 8 രൂപ ( ഒരു ച . മീറ്റർ തറ 

വിസ്തീർണ്ണത്തിന്) 
- രണ്ടാം വർഷം മുതൽ : 11 രൂപ 
2. വ്യവസായികാവശ്യത്തി 
നുള്ള കെട്ടിടങ്ങൾ : 22 രൂപ ( ഒരു ച . മീറ്റർ തറ 

വിസ്തീർണ്ണത്തിന്) 
3. കച്ചവടാവശ്യത്തിനുള്ള: 90 രൂപ ഒരു ച . മീറ്റർ തറ 

കെട്ടിടങ്ങളും മറ്റ് വിസ്തീർണ്ണത്തിന്) 
ആവശ്യങ്ങൾക്കുള്ള 
കട്ടി ട ങ്ങ ൾ ക്കും 
(അമ്യൂസ്മെന്റ് പാർ 
ക്കുകളും മൊബൈൽ 
ടവറുകളും ഒഴികെ ) 


[ 1994- ലെ കേരള മുനിസിപ്പാലിറ്റി ആക്ട് സെക്ഷൻ 

230 , 231 പ്രകാരം) 
നമ്പർ ആർ. - 4325 / 2007 . 

2008 ജൂ ൺ 18. 
സംസ്ഥാന തദ്ദേശസ്വയംഭരണ സ്ഥാപനങ്ങളിലെ വസ്ത 
നികുതി നിലവിലുള്ള വാർഷിക വാടകയുടെ അടിസ്ഥാനത്തി 
ലുള്ള നികുതി നിർണ്ണയം ഒഴിവാക്കി തറ വിസ്തീർണ്ണത്തിന്റെ 
അടി സ്ഥാ ന ത്തിലും കെട്ടിടം സ്ഥിതി ചെ യ്യു ന്ന സ്ഥലം 
ഉപയോഗരീതി, നിർമ്മാണത്തിന്റെ തരം, മറ്റു നിർണ്ണയിക്കപ്പെട്ട 
ഘടകങ്ങൾ എന്നിവ കണക്കിലെടുത്ത് 1- 4 - 2007 പ്രാബല്യ 
ത്തിൽ പരിഷ്ക്കരിക്കണമെന്ന് നിർദ്ദേശിച്ചു കൊണ്ടും തദ്ദേശ 
സ്വയംഭരണ (ആർ. ഡി . ) വകുപ്പിന്റെ 23- 6- 2007 - ലെ ജി . ഒ. 
( എം . എസ്.) നമ്പർ 166 / 2007 / ത . സ്വ . ഭ. വ . ഉത്ത രാവിന്റെയും 
2 - 4- 2008 - ലെ സർക്കാർ ഉത്തരവ് ( എം . എസ്.) നമ്പർ 104 / 08 
ത . സ്വ . ഭ. വ . ഉത്തരവിന്റെയും അടിസ്ഥാനത്തിൽ കളമശ്ശേരി 
നഗരസഭാ പരിധിയിൽപ്പെട്ട കെട്ടിടങ്ങളുടെ വസ്തുനികുതി 
നഗരസഭയിൽ 1മുതൽ 39 വരെയുള്ള വാർഡുകൾ താഴെപ്പറ 
യുന്ന മേഖലകളിൽപ്പെടുത്തി തരം തിരിച്ചുകൊണ്ടും താഴെപ്പറ 

- 

ന്ന 
രീതിയിൽ അടിസ്ഥാന നികുതി നിരക്കുകൾ പരിഷ്ക്കരിക്കുന്ന 
തിന് കളമശ്ശേരി നഗരസഭാ കൗൺസിൽ 14 - 1- 2008 - ലെ 2 -ാം 
നമ്പർ റസ ലൂ ഷൻ പ്രകാരം തീരു മാ നിച്ചി രി ക്കു ക യാൽ 
നഗരസഭാ പരിധിയിൽപ്പെട്ട കെട്ടിടങ്ങളുടെ വസ്തുനികുതി 
താഴെപറയുന്ന രീതിയിൽ മേഖല തിരിച്ചും അടിസ്ഥാ ന 
നികുതി നിരക്കുകൾ നിശ്ചയിച്ചു കൊണ്ടും 1 - 4 - 2007 മുതൽ 
പ്രാബല്യത്തിൽ വരത്തക്കവിധം പരിഷ്ക്കരിക്കുന്നതാണെന്നുള്ള 
വിവരം ഇതിനാൽ അറിയിച്ചുകൊള്ളുന്നു . 
( എ ) മേഖല തരംതിരിച്ച് ഉൾപ്പെടുന്ന വാർഡുകൾ 
- (1) പ്രാഥമിക മേഖല 3,4 , 5, 21,22 ,23 ,24,25,27 ,28 ,29, 30 , 

31, 32 , 33, 34 , 35 എന്നിവയും 
വാ ർ ഡ് 6 , 11, 12 ,13, 19 , 20 , 26 , 39 
എന്നീ 

വാർഡുക 
ളിലെ വികസി 

- തമായ 
| പ്രദേശങ്ങൾ 
| (2 ) ദ്വിതീയ മേഖല വാർഡ് 7 ,2, 6, 8, 9, 11,13, 14, 15,16, 17 

വികസനമില്ലാത്തതും എന്നാൽ 
വികസ്വരസ്വഭാവം കാണിക്കു 

ന്നതുമായ പ്രദേശങ്ങൾ 
( 3) തൃതീയ മേഖല വാർഡ്1,36 ,37 , 18 , 38,10 എന്നി 

വയും വാർഡ് 2,8,9, 11,12,14 ,15, 
16, 17,19,20,26, 39 എന്നീ വാർഡു 
ക ളിലെ ഇ ത ര മ ഖ ല ക ളിൽ 
ഉൾപ്പെടാത്ത പ്രദേശങ്ങൾ. 


റോഡുകളുടെ വിവരം വർദ്ധ നവുകളും ഇളവുകളും 
സംബന്ധിച്ച വിശദവിവരങ്ങൾ എന്നിവ നഗരസഭാ റവന്യൂ 
വിഭാഗത്തിൽ നിന്നും പ്രവർത്തി സമയങ്ങളിൽ അറിയാവു 
ന്നതാണ്. 


-- മേൽ കാണിച്ചിരിക്കുന്ന രീതിയിൽ കളമശ്ശേരി നഗരസഭാ 
വാർ ഡു കൾ മേഖല തിരിച്ചി രി ക്കു ന്ന തി നെ ക്കു റിച്ചോ, 
അടിസ്ഥാന നികുതി നിരക്കുകൾ നിശ്ചയിച്ചിരിക്കുന്നതിനെ 
കുറിച്ചോ, ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപങ്ങളോ 
അഭിപ്രായങ്ങളോഉണ്ടെങ്കിൽ ആയത് ഈ പരസ്യ തീയതി 
മുതൽ 30 ദിവസത്തിനകം സെക്രട്ടറിയെ രേഖാമൂലം അറിയി 
ക്കുന്നപക്ഷം ആയത് പരിഗണിക്കുന്നതാണെന്ന വിവരവും 
അറിയിച്ചുകൊള്ളുന്നു . 


( ഒപ്പ്) 


സെക്രട്ടറി. 


